Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No . രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 -2011 


ക്ക 


te 


ാൻ 


PAMENTS 


KERALA 


എന്ന 


ക 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


9th February 2010 
2010 ഫെബ്രുവരി 9 
20th Magha 1931 
| 1931 മാഘം 20 


വാല്യം 55 


നമ്പർ 


PART III 


Police Department 


ലേലപ്പരസ്യം 


നമ്പർ എച്ച്1- 25081/2009. 


2010 ജനുവരി 15. 


തിരു വ ന ന്ത പുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ 
സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗശൂന്യമായ സ്റ്റോർ സാധനങ്ങൾ ഈ 
ഓഫീസിൽ വച്ച് ഫെബ്രുവരി മാസം 23 -ാം തീയതി രാവിലെ 11 
മണിക്ക് പരസ്യമായി ലേലം/ ദർഘാസുകൾമുഖേന വില്പന 
നടത്തുന്നതാണ്. 

ടി ലേലത്തിൽ പങ്കുചേരാൻ താൽപര്യമുള്ളവർ ലേല 
സമയത്തിന് ഒരു മണിക്കൂർമുൻപ് നിരതദ്രവ്യം 5, 000 രൂപ കെട്ടി 
വച്ച് ലേലത്തിൽ പങ്കുചേരേണ്ടതാണ്. ഏറ്റവും കൂടുതൽതുകയ്ക്ക് 
ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതും 
അപ്രകാരം വിളിക്കുന്ന ആൾ നിരതദ്രവ്യം കഴിച്ചുള്ള ബാക്കി 
തുകയും നികുതിയും ഉൾപ്പെടെമുഴുവൻ തുകയും ഉടൻതന്നെ 
ഒടുക്കേണ്ടതും ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ലഭിക്കുന്ന 
സമയം മുതൽ ഒരാഴ്ചക്കകം ടി സാധനങ്ങൾ സ്വന്തം ഉത്തരവാദി 
ത്വത്തിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 


ദർഘാ സു കൾ സമർപ്പി ക്കു ന്ന വർ സീൽ ചെയ് 
ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ അസിസ്റ്റന്റ് 
ഇൻസ്പെക്ടർ ജനറൽ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, 
തിരുവനന്തപുരം- 10 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 
ദർഘാസിനോടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 
നിന്നും അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ, പോലീസ് 
ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം എന്ന പേരിൽ മാറാവുന്ന 
നിശ്ചിത നിരതദ്രവ്യത്തിനുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം 
ചെയ്തിരിക്കേണ്ടതാണ്. കവറിനുമുകളിൽ “ സ്റ്റോർ സാധന 
ങ്ങ ളുടെ ലേല ത്തിനുള്ള ദർഘാസ് എന്ന് പ്രത്യേകം 
രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസുകൾ നിശ്ചിത സമയത്തിനു 
മുൻപ് ഹാജരാക്കേണ്ടതാണ്. 

- ലേലം അവസാനിച്ചാലുടൻ ലഭിച്ചിട്ടുള്ള ദർഘാസുകൾ 
തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക 
രേഖപ്പെടുത്തിയിട്ടുള്ള ആളിന്റെ പേരിൽ ലേലം സ്ഥിരപ്പെടുത്തു 
ന്നതുമാണ്. 

- ലേലം കൊണ്ടയാൾ മുഴുവൻ തുകയും കെട്ടിവയ്ക്കാതെ 
ഏതെങ്കിലും കാരണവശാൽ വീഴ്ച വരുത്തിയാൽ അയാളുടെ 
നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും പ്രസ്തുത 
സാ ധ ന ങ്ങ ൾ പുനർ ലേലം ചെയ്യു ന്നതും അതിന്റെ മേൽ 
എന്തെ ങ്കിലും നഷ്ടം സർക്കാ രി നു ണ്ടാ കുന്ന പക്ഷം 
നഷ്ട സംഖ്യ ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. 


ലേലത്തിൽ പങ്കു കൊണ്ട്വരുടെ നിരതദ്രവ്യം ( ലേലം 
കൊണ്ടയാളുടെതൊഴികെ) ലേലം കഴിഞ്ഞ ഉടൻതന്നെ മടക്കി 
കൊടുക്കുന്നതാണ്. 


9th FEB. 2010 ] 


POLICE DEPARTMENT 


10 


ലേലത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ടി സാധനങ്ങൾ 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഓഫീസ് സമയങ്ങളിൽ നേരിൽ 
വന്ന് പരിശോധിക്കാവുന്നതാണ്. 


നിശ്ചിത സമയത്ത് ഹാജരാകാത്തവരെ യാതൊരു കാരണ 
വശാലും ലേലത്തിൽ പങ്കുചേരാൻ അനുവദിക്കുന്നതല്ല . 


- ലേലം യാതൊരു കാരണവും കൂടാതെ മാറ്റിവയ്ക്കുന്നതിനും 
സ്ഥിരപ്പെടുത്തിയ ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള 
അധികാരം പോലീസ് ഡയറക്ടർ ജനറലിൽ നിക്ഷിപ്തമാണ്. 


പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, 
തിരുവനന്തപുരം, കേരള . 


( ഒപ്പ്) 
-- അസിസ്റ്റന്റ് പോലീസ് 
ഇൻസ്പെക്ടർ ജനറൽ. 


മേൽപ്പറഞ്ഞിരിക്കുന്ന പ്രകാരം ലേലം/ ദർഘാസ് കൊണ്ടയാൾ 
ഈ നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാളുടെ നിരതദ്രവ്യം 
സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതും ടി വാഹനങ്ങൾപുനർലേലം 
ചെയ്യുന്നതുമാണ്. പുനർലേലത്തിൽ സർക്കാരിന്എന്തെങ്കിലും 
നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലം കൊണ്ടയാൾ 
ഉത്തരവാദി ആയിരിക്കുന്നതുമാണ്. പുനർലേലത്തിൽമുൻവിൽപ്പന 
യേക്കാൾ കൂടുതൽതുക ലഭിച്ചാൽ ടിയാന് ആയതിന് യാതൊരു 
അവകാശവുംഉണ്ടായിരിക്കുന്നതല്ല . 

ലേലം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങൾ ലേലത്തിന് 
മുമ്പുള്ള 10 പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണിമുതൽ 
വൈകുന്നേരം 5 മണിവരെയുള്ള സമയത്ത് ആലപ്പുഴ ജില്ലാ 
സായുധസേനാ വിഭാഗം അസിസ്റ്റന്റ് കമാണ്ടന്റ്1- ന്റെ മുൻകൂർ അനു 
വാദത്തോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ 
പ്രകാരമുള്ള ലേലം മാറ്റിവെയ്ക്കുകയോ അസ്ഥിരപ്പെടുത്തുന്ന 
തിനുള്ളപൂർണ്ണ അധികാരം ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമായിരിക്കുന്നതുമാണ്. 
ജില്ലാ പോലീസ്ആഫീസ്, 

( ഒപ്പ്) 
ആലപ്പുഴ. 

ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


ലേലപ്പരസ്യം 


നമ്പർ ഇ2- 28234/ 2009 എ . 

2010 ജനുവരി 8. 
-- ആലപ്പുഴ സായുധസേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കുന്നതും 
ഡിപ്പാർട്ടുമെന്റിന് ഉപയോഗയോഗ്യമല്ലാത്തതുമായ താഴെ 
വിവരിക്കുന്ന 8 ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ 2010 മാർച്ച് മാസം 
10 -ാം തീയതി പകൽ 10 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽ വച്ച് 
പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 


ലേലപ്പരസ്യം 


വണ്ടി നമ്പർ 


മോഡൽ 


കമ 
നമ്പർ 


നിര തദവ്യം 
രൂപ് 


3,700 


നമ്പർ ഇ2 - 23107 / 2009 - ഐഡി. 

2010 ജനുവരി 13. 
- ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അധീനതയിൽ 
ഉള്ളതും പൈനാവിലുള്ള ഇടുക്കി ജില്ലാ പോലീസ് മോട്ടോർ 
ടാൻ സ് പോർട്ട് ഓഫീസിൽ സൂക്ഷിച്ചി രി ക്കു ന്നതും 
ഡിപ്പാർട്ട്മെന്റിലെ വാഹനങ്ങൾക്ക്ആവശ്യമില്ലാത്തതുമായ ചുവടെ 
ചേർത്തിരിക്കുന്ന വിവിധതരം സ്പെയർ പാർട്ട്സുകൾ, ടയറുകൾ, 
ട്യൂബുകൾ, ഫ്ളാപ്പുകൾ, കരിഓയിൽ തുടങ്ങിയവ 2010 മാർച്ച്മാസം 
18 -ാം തീയതി രാവിലെ 11 മണിക്ക് പൈനാവിലുള്ള ഇടുക്കി ജില്ലാ 
പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട്ഓഫീസിൽവച്ച് പരസ്യമായി 
ലേലം/ ദർഘാസുകൾ വഴി വിൽപ്പന നടത്തുന്നതാണ്. 


കമ 
നമ്പർ 


ഇനവിവരം 


നിരതദ്രവ്യം 
രൂപ് 


കെ . എൽ. 04ഇ - 6260 1997- ജീപ്പ് 4, 500 
കെ . എൽ. 04ഇ - 6234 1997- ജീപ്പ് 4 ,700 
കെ . എൽ. 04ഡി- 6228 1996- ജീപ്പ് 4 ,200 
കെ . എൽ. 04ഡി- 6291 1996- ജീപ്പ് 
കെ . എൽ. 04ഡി-6222 1996- ജീപ്പ് 4, 400 

കെ . എൽ. 01പി -7315 1998- ജീപ്പ് 5,000 
| 7 കെ . എൽ. 01എം -9978 1998- ജീപ്പ് 4, 800 
8 കെ . എൽ. 04ഇ - 6232 1997- ജീപ്പ് 3 , 500 
- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർമുമ്പ്മുകളിൽഓരോ വാഹനത്തിനും നേരെക്കാണിച്ചി 
രിക്കുന്നതുക നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതുമാണ്. കൂടാതെ 
ടി വാഹനങ്ങൾ വാങ്ങിക്കുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളിൽ നിന്നും 
മുൻകൂട്ടി മുദ്രവച്ച കവറിൽ ദർഘാസുകൾ നേരിട്ടോ തപാൽ 
മാർഗ്ഗമോ 2010 മാർച്ച്മാസം 8 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് 
മുമ്പായി ആലപ്പുഴ ജില്ലാ പോലീസ് ഓഫീസിൽ 
ലഭിക്കത്തക്കവണ്ണം അയച്ചുതരേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 
ഓരോവാഹനത്തിനും നിരതദ്രവ്യമായി മേൽപ്പറഞ്ഞ നിരക്കിലും 
തുകയ്ക്കുമുളള ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും 
ആലപ്പുഴ ജില്ലാ പോലീസ്സൂപ്രണ്ടിന്റെ പേരിൽ വാങ്ങിയ ഡിമാന്റ് 
ഡാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്നതും, ലേലം വിളിച്ചതുകയോ, ദർഘാസ്തുകയോ ഏതാണോ 
കൂടുതൽ ആ തുകയ്ക്ക്യുക്തമെന്ന് തോന്നുന്നപക്ഷം വിൽപ്പന 
ബന്ധപ്പെട്ട ആളിന്റെ പേരിൽ നിശ്ചയിക്കുന്നതും ടിയാൻ ഉടനെ 
ലേലം/ ദർഘാസ്തുകയുടെപകുതി സംഖ്യ ( നികുതിഉൾപ്പെടെ) 
നിരതദ്രവ്യം കഴിച്ച് ലേല സ്ഥലത്ത്വെച്ച്അടയ്ക്കേണ്ടതും ബാക്കി 
സംഖ്യ നികുതി ഉൾപ്പെടെ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി 10 
ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ ലേലം/ ദർഘാസ് 
പ്രകാരം ലഭിച്ച വാഹനങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ്. 


1 വിവിധതരം സ്പെയർ പാർട്ട്സുകൾ- 233 എണ്ണം 500 
2 ടയറുകൾ,ട്യൂബുകൾ, ഫ്ളാപ്പുകൾ: 

ടയറുകൾ 232 എണ്ണം 
- ട്യൂബുകൾ - 68 ,, - 
ഫ്ളാപ്പുകൾ - 20 ,, 

2 ,000 
3 കരിഓയിൽ 655 ലിറ്റർ 

200 
- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
ദിവസം ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്ന 
തിന് ഒരു മണിക്കൂർ മുമ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിരതദ്രവ്യം 
അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ 
ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതാണ്. 
കൂടാതെ 18 - 3- 2010 -ാം തീയതി വൈകുന്നേരം 4 മണിക്കു മുൻപ് 
സീൽ ചെയ്ത കവറിൽ വെള്ളക്കടലാസിൽ നേരിട്ടോ തപാൽ 
മാർഗ്ഗമോ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ലഭിക്കുന്ന ടെണ്ടറുകളും 
സ്വീക രി ക്കു ന്ന താ ണ് . ടെണ്ട റി നൊപ്പം ഏതെ ങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽനിന്നും ഇടുക്കി ജില്ലാ പോലീസ് 
സൂപ്രണ്ടിന്റെ പേരിൽ വാങ്ങിയിട്ടുള്ളതും തിരുവിതാംകൂർ സ്റ്റേറ്റ് 
ബാങ്കിന്റെ ഇടുക്കി ശാഖ യിൽ നിന്നും മാറാവു ന്നതു മായ 


9th FEB . 2010 ] 


POLICE DEPARTMENT 


നിശ്ചിത നിരതദ്രവ്യത്തിനുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ടെണ്ടറുകൾ സ്വീകരിക്കുന്നതും ലേലസമയത്ത്കൂടുതൽ തുക 
ചെയ്യേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്ത ടെണ്ടറുകൾ വിളിക്കുന്ന കാണിക്കുന്ന ആളിന് ലേലം/ ടെണ്ടർ താല്ക്കാലിക 
നിരുപാധികം നിരസിക്കുന്നതാണ്. കവറിനുമുകളിൽ സ്പെയർ മായി ഉറപ്പിച്ചു കൊടുക്കുന്നതുമാണ്. ടെണ്ടർ അയയ്ക്കുവാൻ 
പാർട്ട്സുകൾ ടയറുകൾ, ട്യൂബുകൾ, ഫ്ളാപ്പുകൾ കരി ഓയിൽ താൽപര്യപ്പെടുന്നവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ 
ലേലത്തിനുള്ള ടെണ്ടർ എന്ന്പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. പേരിൽ മാറ്റാവുന്ന 1,000 രൂപയുടെ(ആയിരം രൂപ മാത്രം) ഡിമാന്റ് 
ലേലം അവസാനിച്ചാലുടൻ ടെണ്ടറുകൾ തുറക്കുന്നതും 

ഡാഫ്റ്റ്വാങ്ങേണ്ടതും ടി ഡാറ്റ്ടെണ്ടറിനേടൊപ്പം അടക്കം 
ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക കാണുന്നത് ആ 

ചെയ്യേണ്ടതുമാണ്. ടെണ്ടർ സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ 
തുകയ്ക്ക് വിൽപന താത്ക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതാണ്. 

ആയത് 2010 മാർച്ച് മാസം 29 - ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി 
ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ നിയമാനുസൃതമുള്ള 

കൊച്ചി സിറ്റി പൊലീസ് കമ്മീഷണർക്ക് സമർപ്പിക്കേണ്ടതാണ്. 
വിൽപന നികുതി അടക്കമുള്ള ലേല / ടെണ്ടർ തുക മുഴുവനും 

ലേലത്തിൽപങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽപ്പറഞ്ഞ തുക 
നിരതദ്രവ്യം കഴിച്ച് ലേലസ്ഥലത്തുവച്ചുതന്നെ അടയ്ക്കേണ്ടതും 

ലേല സമയത്ത്ആയതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ബോർഡ് 
ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 7 ദിവസത്തിനകം 

മുമ്പാകെ അടച്ച് ലേലത്തിൽപങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടിയ 

തുകയ്ക്ക് ലേലം/ ടെണ്ടർ കൊണ്ടയാൾക്ക് ലേലം താൽക്കാലിക 
വസ്തു വകകൾ സ്വന്തം ചെലവിൽ കൊണ്ടുപോകേണ്ടതുമാണ്. 

മായി ഉറപ്പിക്കുന്നതും ലേല തുകയുടെ പകുതി തുക ടിയാൻ 
ലേലമോ/ ടെണ്ടറോ സ്ഥിരപ്പെടുത്തിക്കഴിഞ്ഞ് ലേല വസ്ത 

അപ്പോൾതന്നെ അടയ്ക്കേണ്ടതുമാണ്. 
ക്കൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിന് 
യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. 

- ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുമ്പോൾ ബാക്കി തുകയും 
- ലേലം കൊണ്ടയാൾ മേൽപ്പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ 

മുഴുവൻ തുകയുടെ നികുതികളുമടച്ച് സ്വന്തം ചെലവിൽ 15 
ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാളുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 

ദിവസത്തിനകം ടി കെട്ടിടം പൊളിച്ചു നീക്കംചെയ്യേണ്ടതുമാണ്. 
മുതൽക്കൂട്ടുന്നതും വസ്തുക്കൾ പുനർലേലം ചെയ്യുന്നതുമാണ്. 

മേൽപ്പറഞ്ഞ നിബന്ധനകൾ പാലിക്കാതെ വന്നാൽ ടിയാന്റെ 
പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ 

നിരതദ്രവ്യം സർക്കാരിലേക്ക്മുതൽക്കൂട്ടുന്നതും പുനർലേലം നടത്തി 
ആയ തിന് ആദ്യം ലേലം കൊണ്ട യാൾ ഉത്ത ര വാ ദി യാ 

ആയതിലുണ്ടായേക്കാവുന്ന നഷ്ടം മുൻ ലേലക്കാരനിൽനിന്ന് 

ഈടക്കുന്നതുമാണ്. പുനർലേലത്തിൽ കൂടുതൽതുക കിട്ടിയാൽ 
കുന്നതും നഷ്ടപ്പെട്ട തുക ടിയാനിൽ നിന്നും ഈടാക്കുന്നതു 

ആയതിന് ടിയാന് അർഹത ഉണ്ടായിരിക്കുന്നതുമല്ല . ലേലം/ ടെണ്ടർ 
മായിരിക്കും. എന്നാൽ പുനർലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് 

സ്ഥിരപ്പെടുത്തിയ ആളുടേതൊഴികെയുള്ളവരുടെ നിരതദ്രവ്യം 
ലേലം ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടുന്ന തുകയ്ക്ക് 

ലേലം ഉറപ്പിച്ചശേഷം തിരിച്ചു നൽകുന്നതാണ്. യാതൊരു 
ടിയാന് അർഹതയില്ലാത്തതുമാണ്. 

കാരണവും കൂടാതെ ലേലം മാറ്റി വയ്ക്കുന്നതിനോ അസ്ഥിരപ്പെ 
മേൽ കാണിച്ച ലേലവസ്തുക്കൾ എല്ലാ പ്രവർത്തി ദിവസ 

ടുത്തുന്നതിനോഉള്ള അധികാരം സിറ്റി പോലീസ്കമ്മീഷണറിൽ 
ങ്ങളിലും ഇടുക്കി ജില്ലാ പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് 

നിക്ഷിപ്തമാണ്. 
ആഫീസറുടെ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 

എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണിമുതൽ 
യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ നടപടികൾ 

വൈകിട്ട് 5 മണി വരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ 
നിർത്തി വ യ് ക്കു ന്ന തിനോ മാറ്റി വയ്ക്കുന്നതിനോ ഉള്ള 

- അനുമതിയോടെ ലേലവസ്തു കാണാവുന്നതാണ്. 
അധികാരം ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ടിനുണ്ടായിരിക്കും. 
ലേലം സംബന്ധിച്ച ( ലേലനടപടി സമയത്തും അതിനുശേഷവും) 
ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് എടുക്കുന്ന തീരുമാനം 
അന്തിമമായിരിക്കും. 

നമ്പർ ജി2 ( എ ) -6754 /2009/ ഇസി. 

2010 ജനുവരി 27. 


ജില്ലാ പോലീസ് ആഫീസ്, 
ഇടുക്കി. 


( ഒപ്പ്) 
- ജില്ലാ പോലീസ്സൂപ്രണ്ട്. 


ലേലപ്പരസ്യം 


- (1) 


-- കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അധീനതയിലു 
ള്ളതും കൊച്ചിൻ കോർപ്പറേഷന്റെ പരിധിയിൽപ്പെടുന്നതുമായ 
സിസി 37/ 127 -ാം നമ്പർ കെട്ടിടം 2010 മാർച്ച്മാസം 30 -ാം തീയതി 
പകൽ 11 മണിക്ക് ടി കെട്ടിടത്തിന് പരിസരത്ത് വച്ച് പരസ്യമായി 
ലേലംചെയ്ത വില്ക്കുന്നതാണ്. ലേലത്തിനുപുറമെ ടെണ്ടറുകൾ 
സ്വീകരിക്കുന്നതും ലേലസമയത്ത് കൂടുതൽ തുക വിളിക്കുന്ന/ 
കാണിക്കുന്ന ആളിന് ലേലം/ ടെണ്ടർ താല്ക്കാലികമായി ഉറപ്പിച്ചു 
കൊടുക്കുന്നതുമാണ്. ടെണ്ടർ അയയ്ക്കുവാൻ താൽപര്യപ്പെടുന്നവർ 
കൊച്ചി സിറ്റി പോലീസ്കമ്മീഷണറുടെ പേരിൽ മാറ്റാവുന്ന 1,000 
രൂപയുടെ(ആയിരം രൂപ മാത്രം) ഡിമാന്റ് ഡ്രാഫ്റ്റ്വാങ്ങേണ്ടതും 
ടി ഡാറ്റ്ടെണ്ടറിനേടൊപ്പം അടക്കംചെയ്യേണ്ടതുമാണ്. ടെണ്ടർ 
സമർപ്പിക്കുവാൻഉദ്ദേശിക്കുന്നവർ ആയത്2010 മാർച്ച്മാസം 29- ന് 
വൈകിട്ട് 5 മണിക്ക് മുമ്പായി കൊച്ചി സിറ്റി പൊലീസ് 
കമ്മീഷണർക്ക് സമർപ്പിക്കേണ്ടതാണ്. ലേലത്തിൽപങ്കെടുക്കുവാൻ 


നമ്പർ ജി2 ( എ ) -8063/ 2008/ ഇസി. 


2010 ജനുവരി 27 . 


കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അധീനതയിലു 
ള്ളതും കൊച്ചിൻ കോർപ്പറേഷന്റെ പരിധിയിൽപ്പെടുന്നതുമായ 
സിസി 65 / 3807 -ാം നമ്പർ കെട്ടിടം 2010 മാർച്ച് മാസം 30 -ാം തീയതി 
പകൽ 11 മണിക്ക് ടി കെട്ടിടത്തിന് പരിസരത്ത് വച്ച് പരസ്യമായി 
ലേലം ചെയ്തു വില്ക്കു ന്ന താ ണ് . ലേല ത്തി നു പുറമെ 


9th FEB . 2010 ] 


POLICE DEPARTMENT 


ആഗ്രഹിക്കുന്നവർ മേൽപ്പറഞ്ഞ തുക ലേല സമയത്ത്ആയതി 

നോട്ടീസ് 
നായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ബോർഡ് മുമ്പാകെ അടച്ച് 
ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടിയ തുകയ്ക്ക് 

നമ്പർ എ5( എ )- 412 / 2008 / കെഎപി-1. 2010 ജനുവരി 21. 
ലേലം/ ടെണ്ടർ കൊണ്ടയാൾക്ക് ലേലം താൽക്കാലികമായി -- കെഎപി ഒന്നാം ബറ്റാലിയനിൽ പ്രവർത്തിയെടുത്തിരുന്ന 
ഉറപ്പിക്കുന്നതും ലേല തുകയുടെപകുതിതുക ടിയാൻഅപ്പോൾ ഡവർ പിസി- 94 മുഹമ്മദാലി, ഇ . ഐ . എന്ന് നിങ്ങൾക്ക് 
തന്നെ അടയ്ക്കേണ്ടതുമാണ്. 

15- 12 -1993 -ാം തീയതിമുതൽമൂന്ന്തവണകളിലായി 15 വർഷത്തേക്ക് 

വിദേശജോലിയാവശ്യാർത്ഥം ശൂന്യവേതനാവധി അനുവദിക്കുകയും 
- ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുമ്പോൾ ബാക്കി തുകയും 

14 - 12 -2008 -ാം തീയതിമുതൽ വീണ്ടും 5 വർഷത്തേക്കു കൂടിയുള്ള 
മുഴുവൻ തുകയുടെ നികുതികളുമടച്ച് സ്വന്തം ചെലവിൽ 

ശൂന്യവേതനാവധിക്കായി അപേക്ഷിക്കുകയും ചെയ്തിരുന്നു . 
15 ദിവസത്തിനകം ടി കെട്ടിടം പൊളിച്ചു നീക്കംചെയ്യേണ്ടതുമാണ്. 

എന്നാൽ 2 പാസ്പോർട്ടുകൾ കൈവശം വച്ചിരിക്കുന്നു എന്ന 
മേൽപ്പറഞ്ഞ നിബന്ധനകൾ പാലിക്കാതെ വന്നാൽ ടിയാന്റെ 

കാരണത്താൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ കംനമ്പർ 
നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും പുനർലേലം 

789 / 09 യു /എസ്10 ( 3) ( ബി ) ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട് 1967 
നടത്തിആയതിലുണ്ടായേക്കാവുന്ന നഷ്ടംമുൻ ലേലക്കാരനിൽ 

പ്രകാരം നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ്രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 
നിന്ന്ഈടാക്കുന്നതുമാണ്. പുനർലേലത്തിൽ കൂടുതൽതുക കിട്ടി 

ഈ സാഹചര്യത്തിൽ ശൂന്യവേതനാവധി അനുവദിക്കുവാൻ 
യാൽ ആയതിന് ടിയാന് അർഹത ഉണ്ടായിരിക്കുന്നതുമല്ല . ലേലം/ നിർവാഹമില്ലായെന്നും ഡ്യൂട്ടിക്ക് ഹാജരാകാൻ ആവർത്തിച്ച് 
ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ആളുടേതൊഴികെയുള്ളവരുടെ നിരത നിർദ്ദേശിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ നിങ്ങൾ ഇതുവരെ ഡ്യൂട്ടിക്ക് 
ദ്രവ്യം ലേലം ഉറപ്പിച്ചശേഷം തിരിച്ചു നൽകുന്നതാണ്. യാതൊരു ഹാജരായിട്ടില്ല. ആയതിനാൽ 14 - 12 - 2009 -ാം തീയതി മുതൽ 
കാരണവും കൂടാതെ ലേലം മാറ്റി വയ്ക്കുന്നതിനോ അസ്ഥിരപ്പെ -- സർവ്വീസിൽ നിന്നും സേനാത്യാഗം ചെയ്തതായി കണക്കാക്കി 
ടുത്തുന്നതിനോഉള്ള അധികാരം സിറ്റി പോലീസ്കമ്മീഷണറിൽ താല്ക്കാലിക തീരുമാനം ഇതിനാൽ ഉത്തരവാകുന്നു . നിങ്ങൾക്കെ 
നിക്ഷിപ്തമാണ്. 

തിരെ താൽക്കാലിക തീരുമാനം സ്ഥിരപ്പെടുത്താതിരിക്കുന്നതിന് 

നോട്ടീസിന്റെ പ്രസിദ്ധീകരണ തീയതി മുതൽ 15 ദിവസത്തിനകം 
എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും രാവിലെ 10 മണിമുതൽ 

ഈ ഓഫീസിൽ നേരിട്ട് ഹാജരാകാത്തപക്ഷം നിങ്ങൾക്കെതിരായ 
വൈകിട്ട് 5 മണിവരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ 

താല്ക്കാലിക തീരുമാനം സ്ഥിരപ്പെടുത്തുന്നതാണ്. 
അനുമതിയോടെ ലേലവസ്തു കാണാവുന്നതാണ്. 


കമാണ്ടന്റിന്റെ കാര്യാലയം, 
കെഎപി1-ാം ബറ്റാലിയൻ, 
രാമവർമ്മപുരം,തൃശ്ശൂർ- 680 631. 


സിറ്റി പോലീസ്കമ്മീഷണറുടെ 

- (ഒപ്പ്) 
കാര്യാലയം, കൊച്ചി. 

സിറ്റി പോലീസ്കമ്മീഷണർ. 


( ഒപ്പ്) 
കമാണ്ടന്റ്, കെഎപി. 1. 


കമാ 


